Kerala Gazette No . 30 dated 22nd July 2008 . 
PART III 


FOREST DEPARTMENT 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, തിരുവനന്തപുരം 

- ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ2- 2381/ 06 ( ബി ). 


2008 ജൂലായ് 10 . 


തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നിന്നും 
പട്ടികയിൽ വിവരിക്കുന്നതും എ . ബി . പി . കോട്ടൂർ 
റെയിഞ്ചിൽ 1942 തേക്ക് തോട്ടത്തിൽ നിന്നും വെട്ടി ശേഖരിച്ച് 
അട്ടിവെച്ചതുമായ തേക്ക് തടികൾ, തേക്ക് കഴകൾ, തേക്ക് 
ബില്ലറ്റുകൾ, തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം) അവർകളുടെ 24 - 6 - 2008 -ാം തീയതിയിലെ 
26 -ാം നമ്പർ കേരള ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ചുള്ള 
ദർഘാസ്/ ലേല നിബന്ധനകൾക്കും അതാതു സമയത്ത് 
നില വി ലു ളള മറ്റ് നിയ മ ങ്ങ ൾക്കും വിധേ യ മാ യി 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസ്/ ലേലം 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. 


ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ഓരോ ലോട്ടിനും രേഖപ്പെടുത്തിയിട്ടുളള വില ലേലത്തിൽ 
അതേ ലോട്ടിന് ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയേക്കാൾ കൂടുത 
ലാണെങ്കിൽ ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ ലേല 

ത്തിൽ ലഭിച്ച വിലയ്ക്കും ആ ലോട്ടിന്റെ വിൽപ്പന സ്ഥിരപ്പെ 
ടുത്തുന്നതിനുളള നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ 
രണ്ടു വിലയും വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോദ്ധ്യ 
പ്പെടാത്ത പക്ഷം ആ ലോട്ടിന്റെ ദർഘാസ്/ ലേല വിൽപ്പന 
റദ്ദ് ചെയ്യുന്നതാണ്. 

പട്ടിക 


ഇനം 


അളവ് 


റെയിഞ്ചിന്റെ വനവിഭവങ്ങൾ 
പേര് 

ശേഖരിച്ചിരി 
ക്കുന്ന സ്ഥലം 


എ . ബി. പി . 
കോട്ടൂർ 


ലേല ദിവസം രാവിലെ 9 മണി വരെ സീൽ ചെയ്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ 
നിന്നും ലഭിക്കു ന്ന താണ്. ഫാറം വില യായി 100 (നൂറ്) 
രൂപയും നിലവിലുള്ള വിൽപന നികുതിയും ഈടാക്കുന്നതാണ്. 
നിശ്ചിത സമ യ ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല . വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ടുകളുടെ 
നമ്പരും അ വ യ് ക്ക് നൽകാൻ ഉദ്ദേ ശി ക്കുന്ന വിലയും 
വ്യക്തമായി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 


കോട്ടൂർ തേക്ക് തടികൾ 1.429 ക്യൂ . മി . 
ഡമ്പിംഗ് ഒന്നാം തരം 

സൈറ്റ് തേക്ക് കഴകൾ 9 എണ്ണം 
ഡിപ്പോ - രണ്ടാം തരം 

തേക്ക് കഴകൾ 153 എണ്ണം 
മൂന്നാം തരം 
തേക്ക് കഴകൾ 275 എണ്ണം 
- നാലാം തരം 
തേക്ക് കഴകൾ 203 എണ്ണം 
തേക്ക് ബില്ലറ്റ്സ് 25 എം . റ്റി. 


ലേല തീയതിയും സമയവും - 7 - 8 - 2008 രാവിലെ 10 
മണി മുതൽ. 


ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം ലേലം നടന്നി 
ല്ലെങ്കിൽ 8- 8 - 2008 - ൽ പട്ടിക യിൽ പറയുന്ന സ്ഥലത്തും 
സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 


- ലേല നടപടികൾ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് 
ആരംഭിക്കുന്നതാണ്. ലേലദിവസം പണിമുടക്കോ പൊതു 
ഒഴിവു ദിവസമായോ വന്നാൽ പ്രസ്തുത ലേലം അടുത്ത 
പവൃത്തി ദിവസം പട്ടിക യിൽ പറയുന്ന സ്ഥലത്തും 
സമയത്തും നട ത്തു ന്ന താ ണ് . ലേലം തുട ങ്ങി യ തിനു 
ശേഷമാണ്അന്നേദിവസം ഒഴിവു ദിവസമായി പ്രഖ്യാപിക്ക 
പ്പെട്ട വിവരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് ലഭിച്ചതെങ്കിൽ 
ഉടൻ ലേലം നിർത്തിവയ്ക്കുന്നതാണ്. അങ്ങനെ നിർത്തിവ 
യ്ക്കു ന്ന ലേലം അടുത്ത പ്രവൃത്തി ദിവസം 10 മണിക്ക് 
തുടരുന്നതാണ്. 

ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കുകൊളളാൻ ഉദ്ദേശിക്കു 
ന്ന വർ ദർഘാസ് സമർപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പനയ്ക്ക് 
വച്ചിട്ടു ളള സാധ ന ങ്ങ ളു ടേയും മറ്റും നൽപ്പു നിൽപ്പു 
സ്ഥിതിയും അളവുകളും മറ്റു വിശദ വിവരങ്ങളും കണ്ട് 
ബോദ്ധ്യ പ്പെട്ടി രി ക്കേ ണ്ട തും ലേല ത്തിനു ശേഷം 
ഈവക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തിനും 
വിൽക്കാ നു ദ്ദേ ശി ക്കുന്ന തടികൾ, കഴകൾ, ബില്ലറ്റുകൾ 
മുത ലാ യ വ യെ പറ്റി യു ളള വിവ ര ങ്ങൾ തിരുവനന്തപുരം 
വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നിന്നോ എ . ബി . പി . 
കോട്ടൂർ റെയിഞ്ചിൽ നിന്നോ മുൻകൂട്ടി അറിയാവുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം പി . ടി. പി. 
നഗറിലു ളള വൈൽഡ് ലൈഫ് ഡിവിഷൻ ഓഫീസിൽ 
നിന്നോ, ( ഫോൺ നം . 0471- 2360762 ) എ . ബി . പി . കോട്ടൂർ 
റെയിഞ്ചിൽ നിന്നോ പ്രവൃത്തി സമയങ്ങളിൽ അറിയാ വു 
ന്നതാണ്. 


വൈൽഡ് ലൈഫ്വാർഡന്റെ 

( ഒപ്പ്) 
കാര്യാലയം, 

വൈൽഡ് ലൈഫ് വാർഡൻ, 
തിരുവനന്തപുരം- 13. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz .No. 30 /2008 /DTP . ( Forest) 


KOTTAYAM DIVISION 
TENDER - CUM - AUCTION SALE NOTICE 


( 1 ) 


( 2 ) 


Pala II 

1 .379m3 
Manja Punna II 

0 .641m3 
Teak Billet 

4 MT 
Teak Firewood 

28 .70 MT 
Jungle wood Firewood 91.80 MT 
Name of dumping depot - Kalaketty 

E . M. D : 


For Teak --Rs. 20,000 . 

For other timber - Rs. 10 ,000 . 
Cost of tender form — Rs . 100 + VAT. 


No. A2 - 5350 /08 . 

10th July 2008 . 
It is hereby notified for the information of public 
that Tender-cum - Auction sale of teak poles, teak billets , 
soft wood & firewood (miscellaneous species ) collected 
from the final felling 1943 teak plantation at Kalaketty of 
Erumely Range and stacked at Kalaketty dumping 
depot, under this division , as mentioned in the schedule 
below , will be conducted by Divisional Forest Officer, 
Kottayam or any other officer authorized by him on the 
dates specified below subject to the sale conditions 
published by the Chief Conservator of Forests ( P ) 
Thiruvananthapuram vide No . Pro (5 ) 2613/ 2008 dated 
19 -6 - 2008, in the Kerala Gazette No . 26 dated 
24 - 6 - 2008 . Conditions mentioned about post offer in 
this regard are applicable to this auction . Sealed Tender 
for the auction shall be received on or before 9 a . m . on 
the date of auction . Tender forms costing Rs. 100 will be 
available from Kottayam Forest Division or Erumely 
Forest Range Office. If the dates of auction happen to be 
a public holiday or if the sale is not conducted due to 
some unexpected reasons, like bundh etc. the sale will be 
conducted on the next working day at the same place and 
time. Further details can be obtained from the Range 
Officer, Erumely ( Phone 0482 - 8216080 ) or from this 
office (Phone 0481 - 2562276 ) during working hours . 


- Date and time of auction - 13 - 8 - 2008 , 10 A. M., If the 
materials are not fully sold on 13 - 8 - 2008 , second auction 
will be on 19 - 8 - 2008 and third auction on 26 - 8 - 2008 
at the same place and time. 


SCHEDULE 


Species 


Approximate Quantity 


( 2 ) 


57 Nos. 


- (1 ) 
Teak poles IInd C 
Teak Poles IInd D 
Teak poles III 
Teak Poles IV 


കോട്ടയം ഡിവിഷനിലെ കാള കെട്ടി 1943 തേക്ക് 
തോട്ട ത്തിൽ നിന്നും അന്തിമവെട്ടു ജോലികൾവഴി 
ശേഖരിച്ച് കാളവെട്ടി ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചി 
ട്ടു ള ളതും താഴെ പട്ടിക യിൽ വിവ രി ച്ചിട്ടു ള ള തു മാ യ 
വിവിധയിനം വെളള മരങ്ങളും പലജാതി വിറകും തേക്ക് 
കഴകളും തേക്ക് ബില്ലറ്റുകളും താഴെ കാണുന്ന തീയതിക 
ളിലും സമയത്തും കോട്ടയം ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഓഫീസറോ 
ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. 24 - 6 - 2008 - ലെ 
സർക്കാർ ഗസ ററ് നമ്പർ 26 ബഹു . ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം) 19 - 6 - 2008 - ലെ പാ (5 )2613/ 08 
നമ്പ രാ യി പസി ദ്ധ പ്പെ ടു ത്തിയ പൊതു വായ ലേല 
നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാ 
യിരിക്കും ലേലം നടത്തുക. ടി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുളള 
പോസ്റ്റ് ഓഫർ വ്യവസ്ഥകളും ഈ ലേലത്തിനും ബാധകമാ 
യിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ലേല ദിവസം രാവിലെ 9 മണി വരെ എരുമേലി 
റെയിഞ്ച്ഓഫീസിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറങ്ങൾ 100 രൂപയ്ക്ക് കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും എരുമേലി റെയിഞ്ചാഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ലേലദിവസം അവധിയായി വരികയോ അപ 
തീക്ഷിതമായ ബന്ത്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകൾ ഉണ്ടാ 
കുകയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ 
സമയത്തും സ്ഥലത്തുംവച്ച് ലേലം നടത്തുന്നതാണ്. ലേലം 
സംബന്ധിച്ച കൂടു തൽ വിവ ര ങ്ങൾ ഈ ആഫീസിലോ( 
ഫോൺ 0481 - 2562276 ) എരുമേലി ഫോറസ്റ്റ് 
റെയിഞ്ച്ഓഫീസിലോ ( ഫോൺ 0482 - 8216080 ) പ്രവൃത്തി 
സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


40 Nos. 


115 Nos. 


39 Nos. 
7 . 444m3 


Kulamavu I 


Kulamavu II 
Vatta I 
Vatta II 


Thanni I 


Eyoli II 
Kara II 


1 . 581m3 
1 . 525m3 
3. 633m 
6 . 029m3 
1 .062m3 
0 . 616m3 
9 ,971 
27. 971m3 
0 .996 
4.658m3 
1 . 731m3 


പട്ടിക 


Arayanjali 
Elavu I 


ഏകദേശം അളവ് 

( 2 ) 


Elavu II 


ഇനം 

( 1) 
തേക്കുകഴ രണ്ടാം തരം 

സി ക്ലാസ് 
തേക്കുകഴ രണ്ടാം തരം 

ഡി ക്ലാസ് 


57 എണ്ണം 


Cheeni I 


40 എണ്ണം 


Cheeni II 


( 1) 


( 2 ) 


കമ 
നമ്പർ 


ടെൻഡർ നമ്പരും 
ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത ദ്രവ്യം 
രൂപ് 


- 3/2008-09 - ചിന്നാർ സാങ്ചറിയിൽ ചിന്നത്തുവാനം 
ഭാഗത്ത് ഒരു ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം -രൂപ 3,00,000 


7 , 500 


115 എണ്ണം 
39 എണ്ണം 
7.444 ക്യൂ . മീ . 
1.581 ക്യൂ . മീ. 
1.525 ക്യൂ . മീ . 
3.633 ക്യൂ . മീ . 
6.029 ക്യൂ . മീ. 
7.058 ക്യൂ . മീ . 
1.062 ക്യൂ . മീ . 
0.616 ക്യൂ . മീ . 


7 , 500 


തേക്കുകഴ മൂന്നാം തരം 
തേക്കുകഴ നാലാം തരം 
കുളമാവ് I 
കുളമാവ് II 
വട്ട I 
വട്ട II 
താന്നി I 
താന്നി II 
ഈജോലി II 
കാര II 
അറയാഞ്ഞിലി 
ഇലവ്I 
ഇലവ് II 
ചീനി I 
ചീനി II 
പാല II 
മഞ്ഞപുന്ന II 
തേക്ക് ബില്ലറ്റ് 
തേക്ക് വിറക് 
ജംഗിൾ വുഡ് വിറക് 


2 4 /2008 - 09 - ചിന്നാർ സാങ്ചറിയിൽ കള്ളിക്കാട് 
ഭാഗത്ത് ഒരു ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് 

നിർമ്മാണം -രൂപ 3, 00, 000 
3 5/ 2008 - 09 - കുറിഞ്ഞിമല സാങ്ച്വറിയിൽ കടവരി 
ഭാഗത്ത് ഒരു ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം - രൂപ 3, 00,000 
6 | 2 0 0 8 - 09 - ചിന്നാർ സാങ് ച്വ റി യിൽ 
ചുരുളി പ്പെട്ടി യിൽ നിന്നും ചിന്നാറിലേക്ക് 
കുടിവെള്ളംഎത്തിക്കുന്നതിന് പി. വി. സി. 
ഹോസ് ഇടുക -രൂപ 1,00,000 


9 , 971 


7 , 500 


4 


27.971 ക . മീ . 
0.996 ക്യൂ . മീ . 
4.658 ക്യൂ . മീ . 
1.731 ക്യൂ . മീ . 
1. 379 ക്യൂ . മീ . 


2 , 500 


0 . 641 


4 M T 
28 .70 
91. 80 


M T 
M T 


ഡമ്പിംഗ് ഡിപ്പോയുടെ പേര് കാളകെട്ടി 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വി . നി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 29 - 8 - 2008, 3 മണിവരെ. 

ജോലിയുടെ കാലാവധി 3 മാസം. 
ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിച്ചുള്ള 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വില്പന 
നികു തിയും കൂടി പണമായോ മണി ഓർഡറായോ 
അടയ്ക്കുന്നവർക്ക് ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
29 - 8 - 2008 ഉച്ചക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾഅന്നേദിവസം 3 
മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില മടക്കികൊടുക്കുന്നതല്ല. ടെണ്ടർ തുറക്കുന്ന 
ദിവസം ഏതെങ്കിലും കാരണവശാൽ പൊതു അവധിയായി 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് 
ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 


നിരതദ്രവ്യം : 


തേക്ക് - രൂപ 20 ,000 


മറ്റിനം രൂപ 10, 000 
ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


ലേലത്തീയതിയും സമയവും 13 - 8 - 2008 പകൽ 10 മണി, 
13 - 8- 2008 - ൽ വിറ്റുപോകാത്തവ 19 - 8 - 2008 - ലും ബാക്കിയുള്ളവ 
26 - 8 - 2008 - ലും ഇതേ സ്ഥലത്തും സമയത്തും വച്ച് വീണ്ടും 
ലേലം നടത്തുന്നതാണ്. 


(Sd.) 


Divisional Forest Office , 
Kottayam . 


Divisional Forest Officer. 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി വൈകിട്ട് 
3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽതാഴെ 
ഒപ്പിട്ടി രി ക്കു ന്നയാളോ ടിയാൻ അധി കാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. ടെണ്ടർ 
ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള ഡി . ഡി . (ചെക്കു 
ക ളോ , ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതുകളോ സ്വീകരി 
ക്കുന്നതല്ല) മൂന്നാറിലുള്ളഏതെങ്കിലും ദേശസാത്കൃത ബാങ്കിൽ 
മാറ്റാവുന്ന വിധത്തിലുള്ള താഴെ ഒപ്പിട്ടിരിക്കുന്നയാളുടെ പേരി 
ലുള്ളത് ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 50 രൂപ 
പത്രത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് നൽകേണ്ടതാണ്. 
അപൂർണ്ണമായ ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ഏതെ 
ങ്കിലും ദർഘസ് കരാറുകാരനെ ബോദ്ധ്യപ്പെടുത്താതെ നിരസി 
ക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷി 
പ മാ യി രിക്കും. പൊതു മ രാ മത്തു വകുപ്പിൽ നിന്നും 
വനം വകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 
കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമായിരിക്കും. 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ 

ദർഘാസ് പരസ്യം 


നമ്പർ 1532 / 2008. 


2008 ജൂലായ് 8. 


കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 
വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ, താഴെ വിവരിക്കുന്ന 
ജോലികൾ കരാറെടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി 
താത്പര്യമുള്ള രജിസ്റ്റേർഡ് പി.ഡബ്ലു . ഡി. കോൺട്രാക്ടർമാരിൽ 
നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


വൈൽഡ് ലൈഫ് 
ഡിവിഷൻ ആഫീസ് 
മൂന്നാർ. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 


1 


നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 

ദർ ഘാസ് പമാണ ത്തിന്റെ വില -- കമ ന മ്പർ 1 - ന് 
പുനർ ദർഘാസ് പരസ്യം 

രൂപ 700 +മൂല്യ വർദ്ധിത നികു തി , മറ്റു ള്ള വയ് ക്ക് 

രൂപ 400 +മൂല്യ വർദ്ധിത നികുതി. 
നമ്പർ ഡി - 2814 / 2008. 

2008 ജൂ ലൈ 5 . 

കരാർ കാലാവധി കമനമ്പർ 1, 2, 3, 8, 9 ഇവയ്ക്ക് 

2 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 
- നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കാര്യാലയത്തിൽ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 31- 7- 2008 

മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
പകൽ 3 മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ട്രർ 

യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ചെയ്തിട്ടുള്ള “ സി ” ക്ലാസ്സോ അതിനു മുകളിലുള്ളതോ 

ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രവർത്തികൾ പരിമിതപ്പെടുത്തു 
ആയ കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 

ന്നതായിരിക്കും. 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കേ 
ണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത 

കേരള പൊതുമരാമത്ത്വകുപ്പിലെ അംഗീകൃത കരാറുകാർ 
തീയതി മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 31- 7 - 2008, നിശ്ചിത തുക രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷി 
1 മണിവരെയും ഈ ഓഫീസിൽ നിന്നും ലഭിക്കു ന്നതും -- ച്ചാൽ ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് തീയതി ഉച്ചയ്ക്ക് 
3 മണിവരെ സ്വീക രിക്കു ന്നതും 3. 30 മണിക്ക് അപ്പോൾ 

ഒരു മണി വരെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിൽ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മായിരിക്കും. 

നിന്നും ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് ( പമാ ണ ത്തിന്റെ 

വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാ 
കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 

സിനൊപ്പം അതാത് പ്രവർത്തിക്ക് നിശ്ചിത നിരതദ്രവ്യം ഒടുക്കി 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 

യതിനുളള രേഖയും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
കരു ളായി റെയിഞ്ചിലെ നെടു ങ്കയം 

ഉടമ്പടി അടക്കംചെയ്യേണ്ടതുമാണ്. ആവശ്യമായ നിരതദ്രവ്യം 
മാഞ്ചീരി റോഡിന്റെപുരോഗമന പ്രവൃത്തി 

വയ്ക്കാത്തതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
(ഒന്നാം ഘട്ടം)- രൂപ 9.70 ലക്ഷം 24 ,250 അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ നിരാകരിക്കുന്ന 
കരു ളാ യി റെയിഞ്ചിലെ കൽക്കുളം 

തുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാ 
മുണ്ടക്ക ടവ് റോഡിന്റെ സോളിംഗ് 

ത്തതാകുന്നു . നിരതദ്രവ്യം ഏതെങ്കിലും ഒരു ദേശസാൽകൃത 
മെറ്റലിംഗ് (രണ്ടാം ഘട്ടം) രൂപ 4. 60 ലക്ഷം 11,500 

ബാങ്കിൽ നിന്നും നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
കരു ളായി റെയിഞ്ചിലെ കൽക്കുളം 

ഓഫീസറുടെ മേൽവിലാസത്തിൽ മാറത്തക്കവിധം ഡിമാന്റ് 
മുണ്ടക്കടവ് റോഡിലെ മൂച്ചിക്കൽ 
മുതൽ ഉച്ചക്കുളം വരെ റീ - മെറ്റലിംഗ് 

ഡാറ്റായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
(1. കി. മീ .) - രൂപ 2.30 ലക്ഷം 

- 5,750 

- ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
കരുളായി റെയിഞ്ചിലെ ഒലിക്കാതോടിനു 

മുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണിൽ ഫോറസ്റ്റ് 
കുറുകെ ഒരു ചെക്ക് ഡാം നിർമ്മാണം - 

ഓഫീ സ റിൽ നിക്ഷി പ് ത മാ യി രി ക്കും . ഏതെങ്കിലും 
രൂപ 2.35 ലക്ഷം 

കാരണ വശാൽ നിശ്ചയിച്ച തീയതിയിൽ ദർഘാസുകൾ 
- നിലമ്പൂർ ഡിവിഷൻ ഓഫീസിന് 
സ്റ്റോർ റൂം , ഡവറുടെ മുറി 

നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 3 മണിവരെ 
എന്നിവയുടെ നിർമ്മാണം - രൂപ 3 ലക്ഷം 

7 , 500 

സ്വീക രി ക്കു ന്നതും 3 .30 മണിക്ക് ടെണ്ടർ തുറ ക്കു ന്ന തു 
കരുളായി റെയിഞ്ചിലെ നെടുങ്കയം 

മായിരിക്കും. 
കോളനി റോഡിൽ ഒരു കൾവെർട്ട് 
നിർമ്മാണം - രൂപ 2 ലക്ഷം 

കേരള പൊതുമരാമത്ത്വകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച 

5 , 000 
കരുളായി റെയിഞ്ചിലെ ഉച്ചക്കുളം 

എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
ട്രൈബൽ കോളനിക്കുചുറ്റും എലിഫന്റ് 

വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി, കാളികാവ് 
പൂഫ് ട്രഞ്ച് നിർമ്മാണം -രൂപ 4. 80 ലക്ഷം 12,000 റെയിഞ്ചാഫീസുകളിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
- കരുളായി റെയിഞ്ചിലെ കാഞ്ഞിരക്കടവ് 
ക്യാമ്പ് ഷെഡിനു ചുറ്റും എലിഫന്റ് പൂഫ് 
ടഞ്ച് നിർമ്മാണം - രൂപ 2 .30 ലക്ഷം 5,750 

( ഒപ്പ്) 
കരുളായി റെയിഞ്ചിലെ ഈങ്ങാർ ക്യാമ്പ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഷെഡിനുചുറ്റും എലിഫന്റ് പൂഫ് ട്രഞ്ച് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
നിർമ്മാണം - രൂപ 2. 30 ലക്ഷം 

5 ,750 

ആഫീസ്, നിലമ്പൂർ സൗത്ത്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


5 , 875 


